കേരള സർക്കാർ 
Government of Kerala 

2014 


Regn . No . KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 
Reg. No. KL / TV( N )/634/2012-14 


GOVERN 


കേര 


Por 


SRNMENT 


SNT OF KER 


tl cf Kk ddv 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 


) 


തിരുവനന്തപുരം, 

ചൊവ്വ 


2014 നവംബർ 4 
4th November 2014 

1190 തുലാം 18 
| 18th Thulam 1190 


നമ്പർ 


Vol. III 


No. 


Thiruvananthapuram , 

Tuesday 


1936 കാർത്തികം 13 
13th Karthika 1936 


PART III 
Stores Purchase 


Forest Department 


ദർഘാസ് പരസ്യം 


നമ്പർ എ - 1663 / 2014. 


2014 ഒക്ടോബർ 14. 


മലപ്പുറം സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷന്റെ കീഴിലുള്ള 
മലപ്പുറം/ നിലമ്പൂർ റെയിഞ്ചുകളിൽ 2014- 15- ലെ നഴ്സറി 
നിർമ്മാണത്തിനാവശ്യമായ സാധനങ്ങൾ ചുവടെ ചേർത്തിട്ടുള്ള 
പട്ടിക -I, പട്ടിക -II, പട്ടിക - III, പട്ടിക - IV എന്നിവ പ്രകാരം 
യഥാക്രമം വിശ ദ മാ ക്കിയിട്ടുള്ള അള വിൽ പോളിത്തീൻ 
കവറുകൾ, വൃക്ഷത്തെകൾ ഉൽപ്പാദിപ്പിക്കുന്ന തിന് നല്ല 
ഗുണ മേന്മയുള്ള വിത്തു കൾ, ആറ്റു മണൽ, ചാണകം 
എന്നിവ സപ്ലെ ചെയ്യുന്നതിന്, പട്ടിക -I, പട്ടിക - I, പട്ടിക - III , 
പട്ടിക -IV എന്നിവയ്ക്കായി വെവ്വേറെയുള്ള ദർഘാസുകൾ 


അംഗീകൃത ഉൽപ്പാദകരിൽ നിന്നും വിതരണക്കാരിൽ നിന്നും 
മുദ്രവച്ച കവറിൽ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രസ്തുത കവറിന്റെ 
പുറത്ത് പോളിത്തീൻ കവറുകൾ സപ്ലേ ചെയ്യുന്നതിനുള്ള 
ദർഘാസ്/ വൃക്ഷ ത്ത കൾ ഉൽപ്പാദിപ്പിക്കു ന്ന തിന് നല്ല 
ഗുണ മേ ന്മ യുള്ള വിത്തു കൾ സപ്ലേ ചെയ്യു ന്ന തി നുള്ള 
ദർഘാസ്, ആറ്റുമണൽ സപ്ലെ ചെയ്യുന്നതിനുള്ള ദർഘാസ്, 
ചാണകം സപ്ലെ ചെയ്യുന്നതിനുള്ള ദർഘാസ് എന്ന് എഴുതി 
അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ, സോഷ്യൽ ഫോറസ്ട്രി 
ഡിവിഷൻ, മലപ്പുറം എന്ന മേൽവിലാസത്തിൽ നിശ്ചിത 
സമയത്തിനകം സമർപ്പിക്കേണ്ടതാണ്. 


പട്ടിക - I 


പോളിത്തീൻ കവറുകൾ 


അശോകം 


പൂവരശ് 


- ( എ ) പോളിത്തീൻ കവറിന്റെ വിശദാം ശ ങ്ങൾ -- 
12 സെ . മീ . x 18 സെ . മീ., 180 ഗേജ് സൈസ് താഴ് ഭാഗത്തുനിന്നും 
2 സെ . മീ . ഉയരത്തിലായിരണ്ട്പഞ്ച്ദ്വാരമുള്ളത് ( നാല് ദ്വാരം). 


മാവ് 


മന്ദാരം 


വേങ്ങ 


ആവശ്യമുള്ള അളവ് ഏകദേശം 1600 കിലോഗ്രാം. 
ഏകദേശം അടങ്കൽ തുക 2,16,000. 
നിരതദ്രവ്യം- 5, 400. 


മുരിങ്ങ 


ആത്ത 


ടെണ്ടർ ഫോറത്തിന്റെ വില : 


പതിമുഖം 


ഒറിജിനൽ - 450 + വാറ്റ്. 


നീർമാതളം 


പ്ലാവ് 


( ബി ) പോളി ത്തീൻ കവറിന്റെ വിശ ദാം ശ ങ്ങൾ 
സെ . മീ.x 32 സെ . മീ., 400 ഗേജ് സൈസ് . 


20 


സാത്തോഡിയം 


ആവശ്യമുള്ള അളവ് - ഏകദേശം 110 കിലോഗ്രാം. 


ഞാവൽ 


അരിനെല്ലി 


ഏകദേശം അടങ്കൽ തുക - 18,000. 


നിരതദ്രവ്യം- 


1,500 . 


ഏകദേശ അടങ്കൽ തുക - 


4,00,000 . 


ടെണ്ടർ ഫോറത്തിന്റെ വില . 

ഒറിജിനൽ - 400 + വാറ്റ്. 


നിരതദ്രവ്യം - 


10,000. 


ടെണ്ടർ ഫോറത്തിന്റെ വില : 


പട്ടിക -II 


ഒറിജിനൽ - 800 + വാറ്റ്. 


വൃക്ഷത്തെകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള നല്ല 

ഗുണമേന്മയുള്ള വിത്തുകൾ 


പട്ടിക -III 


ആറ്റുമണൽ 


വിത്തിന്റെ 
ഇനം 


ആവശ്യമുള്ള അളവ് 
( കിലോഗ്രാമിൽ) 


നമ്പർ 


ആവശ്യമുള്ള അളവ് - ഏകദേശം 40 ക . മീറ്റർ. 


(2 ) 


ഏകദേശ അടങ്കൽ തുക - 60,000 . 


മഹാഗണി 


625 


നിരതദ്രവ്യം - 


1,500. 


കുമ്പിൾ 


ടെണ്ടർ ഫോറത്തിന്റെ വില : 


അമ്പഴം 


25 


നെല്ലി 


ഒറിജിനൽ - 400 + വാറ്റ്. 


കണിക്കൊന്ന 


പട്ടിക -IV 


പേര 


ചമത് 


8 


ചാണകം (ഉണങ്ങിയത്) 


ആവശ്യമുള്ള അളവ് ഏകദേശം 2,000 കിലോഗ്രാം. 


ആര്യവേപ്പ് 
ഉങ്ങ് 


150 


ഏകദേശ അടങ്കൽ തുക- 1, 00 ,000. 


സീതപ്പഴം 


25 


തേക്ക് 


നിരതദ്രവ്യം - 


2,500. 


500 


ചന്ദനം 


20 


ടെണ്ടർ ഫോറത്തിന്റെ വില : 


മണിമരുത് 


25 


ഒറിജിനൽ - 400 + വാറ്റ്. 


പട്ടിക - I, പട്ടിക - II , പട്ടിക - III, പട്ടി ക - IV എന്നിവ 
പ്രകാരം രേഖപ്പെടുത്തിയിട്ടുള്ള അളവുകളിൽ വ്യത്യാസം 
ഉണ്ടാകാവുന്നതാണ്. 


- 6. പട്ടികകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ക്വാണ്ടിറ്റി ഏകദേശം 

മാത്രമാണ്. 


ദർഘാസ് ഫോറങ്ങൾ 15 - 11- 2014 - ന് പകൽ 1 മണിവരെ 
സിവിൽ സ്റ്റേഷനിലുള്ള മലപ്പുറം സോഷ്യൽ ഫോറസ്ട്രി 
ഡിവിഷൻ അസിസ്റ്റന്റ് ഫോറസ്റ്റ്കൺസർവേറ്ററുടെ ആഫീസിൽ 
നിന്നും ലഭിക്കുന്നതാണ്. 


7. പോളി ത്തീൻ കവറു കൾക്കും വിത്തി ന ങ്ങ ൾ ക്കും 
കിലോഗ്രാം അടി സ്ഥാ ന മാ ക്കിയുള്ള വില , 
ടാൻ സ് പോർട്ടിംഗ് ചാർജ്ജ്, മറ്റു നില വിലുള്ള 
നികുതികൾ എന്നിവ ചേർന്നുള്ള നിരക്ക് തുക യും 
ആറ്റുമണൽ, ചാണകം സംബന്ധിച്ച് ട്രാൻസ്പോർട്ടിംഗ് 
ചാർജ്ജ്ഉൾപ്പെടെയുള്ള നിരക്ക് തുകയും ആയിരിക്കണം 
ദർഘാസിൽ രേഖപ്പെടുത്തേണ്ടത്. 


പൂരിപ്പിച്ച ദർഘാസ് ഫോറ ങ്ങ ൾ അന്നേ ദിവസം 
3 മണിവരെ സ്വീക രിക്കു ന്ന തും 3 .30 മണിക്ക് സ്ഥലത്ത് 
ഹാജരുള്ള ദർഘാസുകാരുടെ കൂടി സാന്നിദ്ധ്യത്തിൽ തുറന്ന് 
പരിശോധിക്കുന്നതുമാണ്. 


സംബ 


8. പോളി ത്തീൻ കവറിനെ സംബ ന്ധിച്ചുള്ള ദർഘാ 

സിനൊപ്പം സാമ്പിളായി രണ്ട് നിശ്ചിത അളവിലുള്ള 
രണ്ടു പോളിത്തീൻ കവറുകൾ കൂടി വച്ചിരിക്കണം. 


-- പസ്തുത ദിവസം പൊതു ഒഴിവ് ദിവ സ മായി 
പ്രഖ്യാപിക്കുന്നപക്ഷം അടുത്ത പ്രവൃത്തി ദിവസം തന്നെ 
നിശ്ചിത സമയത്തും സ്ഥലത്തും ദർഘാസ് ഫോറ ങ്ങൾ 
യഥാക്രമം ലഭ്യമാക്കുന്ന തും സ്വീക രിക്കു ന്ന തും തുറന്ന് 
പരിശോധിക്കുന്നതുമാണ്. ഏതെങ്കിലും കാരണവശാൽ ഈ 
ദർഘാസ് 15 -11- 2014-ാം തീയതി നടന്നില്ലെങ്കിൽ 18 - 11- 2014, 19- 11-2014 
എന്നീ തീയതികളിൽ മുകളിൽ പറഞ്ഞ സ്ഥലത്തും സമയത്തും 
അതേ വ്യവസ്ഥകളോടെ ആയത് നടത്തുന്നതായിരിക്കും. 


9. അംഗീകരിക്കപ്പെടുന്ന ദർഘാസുകാരൻ നിരതദ്രവ്യ 
തുകയ്ക്ക് പുറമേ അടങ്കൽ തുകയുടെ 2.5 % (രണ്ടര 
ശതമാനം) തുക കൂടി സെകരിറ്റിവെച്ച് ദർഘാസ് 
അംഗീകരിക്കുന്നതായി അറിയിക്കുന്ന തീയതി മുതൽ 
( ഏഴ്) ദിവസത്തിനകം കരാറിലേർപ്പെടേണ്ടതാണ്. 


വ്യവസ്ഥകൾ 


10. മുളയ്ക്കുന്ന വിത്തുകളുടെ ഗുണ നി ല വാ ര ത്തിന്റെ 

അടി സ്ഥാ ന ത്തിൽ മാത്രമേ അ വ സാന തുക 
നൽകുകയുള്ളൂ. 


പോളിത്തീൻ കവറുകൾ, വൃക്ഷത്തെകൾ ഉൽപ്പാദിപ്പിക്കു 
ന്ന തി ന് നല്ല ഗുണ മേന്മയുള്ള വിത്തുകൾ എന്നിവ 
കരാർ പ്രകാരം മലപ്പുറം സോഷ്യൽ ഫോറസ്ടി 
റെയിഞ്ച് ഓഫീസറെ ഏൽപ്പിച്ച് ദർഘാസുകാരൻ 
രസീത് വാങ്ങേണ്ടതാണ്. 


| 11. കരാർ പ്രകാരമുള്ളസപ്ലെ നിശ്ചിത ദിവസത്തിനകം 

തൃപ്തികരമായി പൂർത്തിയാക്കിക്കഴിഞ്ഞാൽ സെക്യൂരിറ്റി 
വിടുതൽ ചെയ്യുന്നതിന് ആവശ്യമായ ടാക്സ് ക്ലിയറൻസ് 
സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കി സെക്യൂരിറ്റി മടക്കി 
വാങ്ങേണ്ടതാണ്. 


2. കരാറിൽ ഏർപ്പെടുന്ന തീയതി മുതൽ ആവശ്യാനു 

സ രണം സപ്ലേ ചെയ്യേണ്ടതും വിത്തു കൾ 
30 -12 -2014 - നകവും പോളിത്തീൻ കവറുകൾ, ആറ്റുമണൽ, 
ചാണകം എന്നിവ 15 - 1- 2015 - നകവും സപ്ലെ പൂർത്തീകരി 
ക്കേണ്ടതുമാണ്. 


12 . സ്റ്റോർ പർച്ചേസ് സംബ ന്ധിച്ച് കേരള സർക്കാർ 
പുറപ്പെടുവിച്ചിട്ടുള്ള വ്യവസ്ഥകൾ പാലിക്കു വാൻ 
ദർഘാസുകാരൻ ബാദ്ധ്യസ്ഥനാണ്. 


- മേൽപ്പറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ സപ്ലെ പൂർത്തിയാക്കാൻ 
സാധിക്കാത്തപക്ഷം ടി ദർഘാസ് റദ്ദാക്കിയ തായി 
കണക്കാക്കുകയും ടിയാന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ 
വീണ്ടും പോളിത്തീൻ കവറുകൾ, വൃക്ഷത്തെകൾ 
ഉൽപ്പാദിപ്പിക്കുന്നതിന് നല്ല ഗുണമേന്മയുള്ള വിത്തുകൾ, 
ആറ്റു മണൽ, ചാണകം എന്നിവ വാങ്ങുന്നതിനുള്ള 
നടപടി സ്വീകരിക്കുന്നതുമാണ്. 


13 . കേരള ഫോറസ്റ്റ് കോഡിലും കേരള സ്റ്റോർ പർച്ചേസ് 

മാനുവലിലും പറയുന്ന വ്യവസ്ഥകൾ ഈ ദർഘാസിനും 
ബാധകമാണ്. 


14. യാതൊരു കാരണവും കൂടാതെ ടെണ്ടർ റദ്ദാക്കുന്നതി 
നുള്ള പൂർണ്ണ അധികാരം അസിസ്റ്റന്റ് ഫോറസ്റ്റ് 
കൺസർവേറ്റർ ( സോഷ്യൽ ഫോറസ്ട്രി), മലപ്പുറം- ൽ 
നിക്ഷിപ്തമാണ്. 


4. നിര ത ദ വ്യം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, 
മലപ്പുറം സിവിൽ സ്റ്റേഷൻ ബാഞ്ചിൽ മാറാവുന്ന 
ഡിമാന്റ് ഡ്രാഫ്റ്റായി താഴെ ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗ 
സ്ഥന്റെ പേരിൽ പ്ലഡ്ജ് ചെയ്ത് ദർഘാസിനൊപ്പം 
ഹാജരാക്കേണ്ടതാണ്. 


കൂടു തൽ വിവ ര ങ്ങൾക്ക് പ്രവൃത്തി ദിവസ ങ്ങ ളിൽ 
മലപ്പുറം സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ ആഫീസിലോ 
0483-2734803 എന്ന ഫോൺ നമ്പരിലോ അന്വേഷിക്കാവുന്നതാണ്. 


5. എസ്.എസ്. ഐ . യൂണിറ്റുകൾ നിരതദ്രവ്യം നൽകേണ്ടതില്ല . 
അത്തരം സ്ഥാപനങ്ങൾ അതാത് ജില്ലാ വ്യവസായ 
കേന്ദ്രം മാനേജരുടെ ഇതു സംബന്ധിച്ച് യോഗ്യതാ 
സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. 


- ( ഒപ്പ്) 
സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ അസിസ്റ്റന്റ് ഫോറസ്റ്റ് 
ഓഫീസ്, മലപ്പുറം. 

കൺസർവേറ്റർ, 
മലപ്പുറം സിവിൽ സ്റ്റേഷൻ. ( കേരള ഗവർണർക്കുവേണ്ടി) 


